Kerala Gazette No. 49 dated 16th December 2014. 
PART I 


Section 


iji 


കനGOVERNME 


വരച്ച വര 


- 


വ 
കാൾ 


KERALA 


ം 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ഡി ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 21182 ലെഗ്. ഡി2 / 2014 / നിയമം. 


2014 ഒക്ടോബർ 16 
തിരുവനന്തപുരം, 

| 1190 കന്നി 30 
1936 ആശ്വിനം 24. 


2014 ഒക്ടോബർ 16 -ാം തീയതി കേരള ഗവർണ്ണർ വി ളം ബ ര പ്പെടു ത്തിയ 
ഇനി പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധീകരിക്കുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി. രമണി, 
നിയമവകുപ്പ് സ്പെഷ്യൽ 

സെക്രട്ടറി. 


G. 57/ 2014 /DTP. 


23 


2014 - ലെ 25 -ാം നമ്പർ ഓർഡിനൻസ് 


2014 - ലെ കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 
( യാത്രക്കാർക്കുള്ള വ്യക്തിപര അപകട സമൂഹ ഇൻഷ്വറൻസ്, 
യാത്രക്കാർക്കുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, ജീവനക്കാരുടെ 
-- സാമൂഹ്യ സുരക്ഷ , യാത്രാ ടിക്കറ്റിൻമേലുള്ള സെസ്സ്) 

- ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയഞ്ചാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ, 
യാത്രക്കാർക്ക് വ്യക്തിപര അപകട സമൂഹ ഇൻഷ്വറൻസ് 
പരിരക്ഷയ്ക്കും മെച്ചപ്പെട്ട വ്യക്തിപര സൗകര്യങ്ങൾക്കും 
കോർപ്പറേഷന്റെ സേവനത്തിൽ നിന്നു വിരമിച്ചതോ 
വിരമിക്കുന്നതോ ആയ ജീവനക്കാർക്ക് സാമൂഹ്യ 
സുരക്ഷാനടപടികൾക്കും, യാത്രാടിക്കറ്റിന്മേൽ 
- സെസ്സ് ചുമത്തുന്നതിനും വ്യവസ്ഥ 

ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക . - കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടത്തുന്ന 
സ്റ്റേജ് കാര്യേജ് ബസ്സു ക ളിലെ യാത്ര ക്കാർക്ക് വ്യക്തി പര അപകട സമൂഹ 
ഇൻഷ്വറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നതും യാത്രക്കാർക്ക് വ്യക്തിപര സൗകര്യങ്ങളും 
കോർപ്പറേഷന്റെ സേവ ന ത്തിൽ നിന്നും വിരമിച്ചതോ വിര മിക്കു ന്നതോ ആ യ 
ജീ വ ന ക്കാർക്ക് കൂടി സാമൂഹ്യ സുരക്ഷാ നട പടികൾ വ്യാപിപ്പി ക്കു ന്നതും 
ആവശ്യവും യുക്തവും ആയിരിക്കുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


24 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണ ഘട ന യുടെ 213 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2014 - ലെ കേരള 
സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ (യാത്രക്കാർക്കുള്ള വ്യക്തിപര 
അപകട സമൂഹ ഇൻഷ്വറൻസ്, യാത്രാക്കാർക്കുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, ജീവന 
ക്കാരുടെ സാമൂഹ്യ സുരക്ഷ , യാത്രാടിക്കറ്റിന്മേലുള്ള സെസ്സ്) ഓർഡിനൻസ് എന്ന് 
പേര് പറയാം. 


- (2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2. നിർ വ്വ ച ന ങ്ങ ൾ . - ഈ ഓർ ഡി നൻ സിൽ, സന്ദർഭം മറ്റു വി ധ ത്തിൽ 
ആവശ്യപ്പെടാത്തപക്ഷം, - 


| ( എ ) “ കോർപ്പറേഷൻ എന്നാൽ 1950 - ലെ റോഡ് ട്രാൻസ്പോർട്ട് 
കോർപ്പറേഷൻസ് ആക്ടിന്റെ (1950 - ലെ 64 -ാം കേന്ദ്ര ആക്റ്റ്) 3 -ാം വകുപ്പ് പ്രകാരം 
സ്ഥാപിക്ക പ്പെട്ട കേരള സംസ്ഥാന റോഡ് ടാൻ സ് പോർട്ട് കോർപ്പ റേ ഷൻ 
എന്നർത്ഥമാകുന്നു ; 

( ബി ) “നിധി എന്നാൽ 1950 - ലെ റോഡ് ട്രാൻസ് പോർട്ട് 
കോർപ്പറേഷൻസ് ആക്ടിന്റെ ( 1950 - ലെ 64 -ാം കേന്ദ്ര ആക്ട്) 27 -ാം വകുപ്പ് പ്രകാരം 
രൂപീകരിച്ച കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ നിധി 
എന്നർത്ഥമാകുന്നു ; 


( സി ) “സർക്കാർ ” എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 


( ഡി ) “യാത്രക്കാരൻ എന്നാൽ കോർപ്പറേഷൻ നടത്തുന്ന ഒരു സ്റ്റേജ് 
ക്യാരേജ് ബസ്സിൽ ഒരു യാത്രാ ടിക്കറ്റെടുത്ത് യാത്ര ചെയ്യുന്ന ഏതൊരാളും എന്നർത്ഥ 
മാകുന്നതും അതിൽ ഒരു കുട്ടിയും ടിക്കറ്റ് ചാർജ്ജ് നിരക്കിൽ ഇളവിന് അർഹരായ 
മറ്റേതൊരാളും ഉൾപ്പെടുന്നതുമാകുന്നു ; 

- ( ഇ ) “ യാത്രക്കാർക്കുളള സൗകര്യ ങ്ങളിൽ കാത്തിരിപ്പിനുളള മുറി, 
ശൗചാലയം, കുടിവെള്ളത്തിനുളള സൗകര്യങ്ങൾ, പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ 
എന്നിവ ഉൾപ്പെടുന്നതാണ്; 


(എഫ്) “ പെൻഷൻ” എന്നാൽ കോർപ്പറേഷന്റെ സേവനത്തിൽ നിന്നും 
പ്രായംപറ്റി വിരമിച്ച ജീവനക്കാർക്ക് ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്ന സമയം 
നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം അങ്ങനെയുള്ള ജീവനക്കാർക്ക് ലഭിക്കാൻ അർഹത 
യുളള പെൻഷൻ എന്നർത്ഥമാകുന്നു; 


- ( ജി ) “ നിർണ്ണയിക്ക പ്പെട്ട എന്നാൽ ഈ ഓർഡിനൻസ് പ്രകാരം 
ഉണ്ടാക്കിയ ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു ; 


25 


(എച്ച്) “ പട്ടിക ” എന്നാൽ ഈ ഓർഡിനൻസിലുള്ള പട്ടിക എന്നർത്ഥമാകുന്നു ; 


( ഐ ) “പദ്ധതി” എന്നാൽ ഈ ഓർഡിനൻസ് പ്രകാരം ഉണ്ടാക്കിയ ഒരു 
പദ്ധതി എന്നർത്ഥമാകുന്നു ; 


( ജെ ) “ സാമൂഹ്യ സുരക്ഷ എന്നതിൽ കോർപ്പറേഷന്റെ സേവനത്തിൽ 
നിന്നും വിരമിച്ചതോ വിരമിക്കുന്നതോ ആയ ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്നത് 
ഉൾപ്പെടുന്നതാകുന്നു ; 


3. പദ്ധതികൾ ഉണ്ടാക്കുന്നതിനുള്ള കോർപ്പറേഷന്റെ അധികാരം. (1) കോർപ്പറേഷന്, 
അതിന്റെ യാത്രക്കാർക്കുവേണ്ടി യാത്രക്കാർക്കുള്ള വ്യക്തിപര അപകട സമൂഹ ഇൻഷ്വറൻസ് 
പരിരക്ഷ , യാത്രക്കാർക്കുളള മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ എന്നിവയും കോർപ്പറേ 
ഷന്റെ സേവനത്തിൽ നിന്നും വിരമിച്ചതോ വിരമിക്കുന്നതോ ആയ ജീവനക്കാർക്ക് 
സാമൂഹ്യ സുരക്ഷാ നടപടികളും ഏർപ്പെടുത്തുന്നതിനായി, ഗസറ്റ് വിജ്ഞാപനം വഴി, 
പദ്ധതികൾ ഉണ്ടാക്കാവുന്നതാണ്. 

- ( 2) ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി, 

- ( എ ) കോർപ്പറേ ഷന്, വ്യക്തിപര അപകട സമൂഹ ഇൻ ഷ്വറൻ സ് 
പരിരക്ഷയ്ക്കു വേണ്ടിയുള്ള ഒരു പദ്ധതിയിൽ, - 

(i) സർക്കാരിന്റെ മുൻകൂർ അ നു മ തി യോടു കൂ ടി , ഒരു ഇന്ത്യൻ 
ഇൻഷ്വറൻസ് കമ്പനിയുമായി ചേർന്ന് യാത്രാക്കാർക്കുള്ള ഇൻഷ്വറൻസ് പരിരക്ഷയ്ക്ക 
വേണ്ടിയുളള ക്രമീകരണങ്ങൾക്കുവേണ്ടിയും; 

( ii ) ഇൻഷ്വറൻസ് പരിരക്ഷയുടെ പരിധി നിശ്ചയിക്കുന്നതിനുള്ള ആവശ്യത്തി 
ലേക്കായി യാത്രക്കാരെ തരം തിരിക്കുന്നതിനും; 

| ( ii) ഇൻഷ്വറൻസ് തുക നൽകുന്നതിന് അനുവർത്തിക്കേണ്ട നപടിക്രമങ്ങളും; 


(iv ) പരിക്കുകളുടെ സ്വഭാവത്തിനനുസൃതമായും മരണം സംഭവിക്കുന്ന 
സംഗതിയിലും ഇൻഷ്വറൻസ് തുക ലഭിക്കുന്നതിനുള്ള യാത്രാക്കാരന്റെ അർഹതയും; 

- (v) യാത്രക്കാരെ ചികിൽസക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കലും തുക 
നൽകുന്നതിനുളള നടപടിക്രമങ്ങളും; 

- ( vi ) പദ്ധതിയിൻ കീഴിലുള്ള ഏത് തർക്കവും പരിഹരിക്കുന്നതിനുള്ള 
സംവിധാനമുണ്ടാക്കുന്നതിനും; 

- ( vi ) പദ്ധതിയുടെ ഫലപ്രദമായ നടത്തിപ്പിന് ആവശ്യമായ അങ്ങനെയുള്ള 
മറ്റ് കാര്യങ്ങൾക്കും; 
വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 


26 


( ബി ) മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയിൽ, 
കോർപ്പറേഷന്, 


- (i) യാത്രക്കാർക്ക് ലഭ്യമാക്കാവുന്ന യാത്രാ സൗകര്യങ്ങൾ വിനിർദ്ദേശി 
ക്കാവുന്നതാണ്; 


- ( ii ) യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളുടെ നടത്തിപ്പിനും പരിപാലനത്തിനും 
വ്യവസ്ഥ ചെയ്യാവുന്നതാണ്; 

- (ii) യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനായി ഏത് 
സൗക ര്യവും ഏർപ്പെടു ത്തു ന്ന തിനുള്ള ക്രമീക ര ണ ങ്ങൾക്കുവേണ്ടി വ്യവസ്ഥ 
ചെയ്യാവുന്നതാണ്. 


( സി ) ജീവനക്കാർക്കു വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ, 
കോർപ്പറേഷന്, - 

| (i) കോർപ്പറേഷന്റെ സേവനത്തിൽ നിന്ന് വിരമിച്ചതോ വിരമിക്കുന്നതോ 
ആയ അതിന്റെ ജീവനക്കാർക്ക്, ഈ ആവശ്യത്തിനുള്ള ചെലവ് കോർപ്പറേഷന് മറ്റു 
വിധത്തിൽ വഹിക്കാൻ കഴിയാതെ വരുന്ന സംഗതിയിൽ, പെൻഷൻ നൽകുന്നതിന് 
വേണ്ടി വ്യവസ്ഥ ചെയ്യാവുന്നതാണ്; 

- ( ii) പെൻഷൻ നൽകുന്നതിലേക്കായി ഏതെങ്കിലും തുക ക്രമപ്പെടുത്തുന്നതിന് 
വ്യവസ്ഥ ചെയ്യാവുന്നതാണ്; 

- (i) നിധിയിലേക്ക് വരവ് വച്ച തുക, കോർപ്പറേഷന്റെ സേവനത്തിൽ 
നിന്നും വിരമിച്ചതോ വിരമിക്കുന്നതോ ആയ അതിന്റെ ജീവനക്കാരുടെ നേട്ടത്തിനായി, 
താല്ക്കാലികമായി ക്രമപ്പെടുത്തുന്നതിന് വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 


| ( 3) ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കിയ ഒരോ പദ്ധതിയും അത് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാലുടൻ നിയമസഭ മുമ്പാകെ വയ്ക്കേണ്ടതാണ്. 


- വിശ ദീ ക രണം. - ഈ വകു പ്പിന്റെ ആ വശ്യ ങ്ങ ൾക്കായി “ ഇന്ത്യൻ 
ഇൻഷ്വറൻസ് കമ്പനി എന്ന പദപ്രയോഗത്തിന് 1938- ലെ ഇൻഷ്വറൻസ് ആക്റ്റിലെ 
( 1938- ലെ 4 -ാം കേന്ദ്ര ആക്ട്) 2 -ാം വകുപ്പ് (7 എ ) ഖണ്ഡത്തിൽ ആ പദപ്രയോഗ 
ത്തിനു നൽകിയിട്ടുള്ള അതേ അർത്ഥം ഉണ്ടായിരിക്കുന്നതാണ്. 

4. യാത്രാ ടിക്കറ്റിന്മേൽ സെസ്സ് ചുമത്തലും പിരിച്ചെടുക്കലും. - (1) ഈ 
ഓർഡിനൻസ് പ്രകാരമുള്ള പദ്ധതികളുടെ ആവശ്യങ്ങളിലേക്കായി ഒരു സെസ്സ്, 
കോർപ്പ റേ ഷന്റെ യാത്രാ ടി ക്ക റ്റു ക ളിൻ മേലുള്ള ഒരു സൈസ്സ്, പട്ടി ക യിൽ 
വിനിർദ്ദേശിച്ചിട്ടുള്ള നിരക്കുകളിൽ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യേണ്ടതാണ്. 
G. 57/ 2014/DTP. 

27 


( 2 ) കോർപ്പറേഷൻ നടത്തുന്ന സ്റ്റേജ് കാര്യേജ് ബസ്സുകളിൽ യാത 
ചെയ്യുന്ന ഓരോ ആളും, അയാൾക്ക് യാത്രാടിക്കറ്റ് നൽകി യാ ലു ടൻ, 
യാത്രാ ക്കു ലി യോടൊപ്പം (1) -ാം ഉപ വകുപ്പ് പ്രകാരമുള്ള സെസ്സ് നൽകു വാൻ 
ബാദ്ധ്യസ്ഥനായിരിക്കുന്നതാണ്. 

(3) ( 2) -ാം ഉപവകുപ്പ് പ്രകാരം നൽകുന്ന ടിക്കറ്റുകളിൽ സെസ്സ് തുക 
ഉൾക്കൊള്ളണ്ടതും ആയത് ടിക്കറ്റിൽ പ്രത്യേകമായി കാണിക്കേണ്ടതുമാണ്. 

(4) ( 1) -ാം ഉപവകുപ്പ് പ്രകാരം ചുമത്തിയിട്ടുള്ള സെസ്സ്, തൽസമയം 
പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൻ കീഴിൽ റോഡിന്മേലോ യാത്രക്കാരിലോ 
വാഹ ന ങ്ങ ളി മേലോ ചുമ ത്താ വുന്ന ഏതെങ്കിലും സെസ്സിനോ തീരു വയ്ക്കോ 
നികുതിക്കോ പുറമെയായിരിക്കുന്നതാണ്. 

(5) ( 2) -ാം ഉപവകുപ്പ് പ്രകാരം പിരിച്ചെടുത്ത സെസ്സ്തുക നിർണ്ണയിക്ക 
പ്പെ ടാ വു ന്ന രീതി യിൽ ആദ്യം സംസ്ഥാന സഞ്ചിത നിധി യി ലേക്ക് വരവ് 
വയ്ക്കേണ്ടതാണ്. 

(6) പിരിച്ചെടുത്ത സെസ്സ്തുക ഓരോ മൂന്ന് മാസം കൂ ടു മ്പോഴും 
നിർണ്ണയിക്കപ്പെടാവുന്ന രീതിയിൽ, കോർപ്പറേഷന്റെ നിധിയിലേക്ക് സർക്കാർ 
നൽകേണ്ടതാണ്. 


(7) ( 6) -ാം ഉപവകുപ്പ് പ്രകാരം കോർപ്പറേഷന് സർക്കാർ നൽകുന്ന തുക 
നിധിയിലേക്ക് വരവുവയ്ക്കേണ്ടതും ഒരു പ്രത്യേക അക്കൗണ്ട് ശീർഷകത്തിൻകീഴിൽ 
സൂക്ഷിക്കേണ്ടതുമാണ്. 

- 5. യാത്രക്കാരുടെ അവകാശങ്ങൾ - (1) ഈ ആക്റ്റിൻ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള 
പദ്ധതിപ്രകാരമുള്ള, യാത്രക്കാർക്കുള്ള വ്യക്തിപര അപകട സമൂഹ ഇൻഷ്വറൻസ് 
പരിരക്ഷ യുടെ ആനുകൂല്യം ലഭി ക്ക ന്ന തിന് ഒരോ യാത്രക്കാരനും അർഹത 
ഉണ്ടായിരിക്കുന്നതാണ്. 

(2 ) അങ്ങനെയുള്ള ഇൻഷ്വറൻസ് പരിരക്ഷ സംബന്ധിച്ച കോർപ്പറേഷന്റെ 
തീരു മാ നംമുലം സങ്ക ട മ നു ഭ വിക്കുന്ന ഏതൊരു യാത്രക്കാരനും പദ്ധതിയിൽ 
വിനിർദ്ദേശിച്ചേക്കാവുന്ന അങ്ങനെയുള്ള അധികാരസ്ഥാനത്തിനു മുമ്പാകെ ഒരു പരാതി 
സമർപ്പിക്കാവുന്നതാണ്. 

(3) പദ്ധതിയിൻകീഴിലുള്ള ഏതെങ്കിലും അധികാരസ്ഥാനത്തിന്റെ തീരുമാനംമൂലം 
സങ്കടമനുഭവിക്കുന്ന ഏതൊരു യാത്രക്കാരനും ഉത്തരവ് കൈപ്പറ്റിയ തീയതി മുതൽ 
അറുപത് ദിവസത്തിനകം സർക്കാർ മുമ്പാകെ അപ്പീൽ നൽകാവുന്നതാണ്. 

6. പട്ടിക ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം. (1) സർക്കാരിന്, നിയമസഭ 
സമ്മേളനത്തിലല്ലാത്ത സന്ദർഭത്തിൽ, പൊതുതാൽപ്പര്യാർത്ഥമോ കോർപ്പറേഷന്റെ 
ശിപാർശയിന്മേലോ, ഗസറ്റ് വിജ്ഞാപനം വഴി, പട്ടികയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള സെസ്സ് 
നിരക്ക് വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനുള്ള ആവശ്യത്തിനായി പട്ടിക 
ഭേദഗതി ചെയ്യാവുന്നതാണ്. 


28 


( 2) (1) -ാം ഉപവകുപ്പുപ്രകാരം പുറപ്പെടുവിക്കുന്ന ഓരോ വിജ്ഞാപനവും 
ആയതിന്റെ കാരണങ്ങൾ വ്യക്ത മാക്കികൊണ്ട്, നിയമ സഭ മുമ്പാകെ അതിന്റെ 
തൊട്ടടുത്ത സമ്മേളനത്തിൽ വയ്ക്കേണ്ടതും നിയമസഭയുടെ അങ്ങനെയുള്ള സമ്മേളന 
കാലത്ത് അങ്ങ നെ യുള്ള ഒരോ വിജ്ഞാ പ ന ത്തിനും പക ര മാ യി സംസ്ഥാന 
നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരേണ്ടതുമാണ്. 

(3) (1) -ാം ഉപവകുപ്പു പ്രകാരം പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനത്തിനു പകരം 
( 2) -ാം ഉപവകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം സംസ്ഥാന നിയമസഭയുടെ ഒരു 
ആക്റ്റ് കൊണ്ടു വ രാ ത്ത പക്ഷം ആ വിജ്ഞാപനം അങ്ങ നെയുള്ള സമ്മേളനം 
അവസാനിക്കുന്നതോടെ പ്രാബല്യത്തിലില്ലാതായതായി കരുതപ്പെടുന്നതാണ്. 


7 . സെസ്സ് ചുമത്തുന്നതും പിരിച്ചെടു ക്കു ന്നതും നിർത്ത ലാ ക്കു ന്ന തിനും 
പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള അധികാരം. ( 1) സർക്കാരിന്, പൊതുതാൽപര്യാർത്ഥമോ 
കോർപ്പറേഷന്റെ ശിപാർശയിന്മേലോ, ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഉത്തരവു മുഖേന, ഏതു 
സമ യ ത്തും , ഈ ഓർഡി ന ൻ സ് പ്രകാ രമുള്ള സെസ്സ് ചുമ ത്തു ന്നതും 
പിരിച്ചെടുക്കുന്നതും നിർത്തിവയ്ക്കാവുന്നതും അതേ രീതിയിൽ, സർക്കാരിന്, ഏതു 
സമയത്തും, അങ്ങനെയുള്ള സെസ്സ് ചുമത്തുന്നതും പിരിച്ചെടുക്കുന്നതും പുനഃസ്ഥാപി 
ക്കാവുന്നതുമാണ്. 

- (2) (1) -ാം ഉപവകുപ്പുപ്രകാരം സെസ്സ് ചുമത്തുന്നതും പിരിച്ചെടുക്കുന്നതും 
നിർത്തലാക്കുന്ന സംഗതിയിൽ, കോർപ്പറേഷന്, ഈ ഓർഡിനൻസിൻ കീഴിലുള്ള 
ഏതെങ്കിലും അല്ലെങ്കിൽ എല്ലാ പദ്ധതികളും നിർത്തലാക്കുകയോ തുടരുകയോ 
ചെയ്യാവുന്നതാണ്: 

എന്നാൽ, അങ്ങനെയുള്ളഏതെങ്കിലും പദ്ധതി കോർപ്പറേഷൻ നിർത്തലാക്കുന്ന 
സംഗതിയിൽ, അങ്ങനെയുള്ള പദ്ധതിയിൻകീഴിലുള്ള എല്ലാ അവകാശവാദങ്ങളും 
അങ്ങനെയുള്ള പദ്ധതി നിർത്തലാക്കിയാലുടൻ അത് തീർപ്പാക്കിയിരിക്കേണ്ടതാണ്. 


8. സിവിൽ കോടതികളുടെ അധികാരിതയ്ക്ക് വിലക്ക്. ഈ ഓർഡിനൻസിൻ 
കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതി പ്രകാരം അധികാര പ്പെടു ത്ത പ്പെട്ടതോ 
നിയമിക്കപ്പെട്ടതോ ആയ ഏതെങ്കിലും അധികാരസ്ഥാനമോ ഉദ്യോഗസ്ഥനോഒത്തു 
തീർപ്പാക്കേണ്ടതോ തീരുമാനിക്കേണ്ടതോ കൈകാര്യം ചെയ്യേണ്ടതോ ആയ ഏതെങ്കിലും 
പ്രശ്നമോ തർക്കമോ ഒത്തുതീർപ്പാക്കുന്നതിനോ തീരുമാനിക്കുന്നതിനോ കൈകാര്യം 
ചെയ്യുന്നതിനോ യാതൊരു സിവിൽ കോടതിക്കും അധികാരിത ഉണ്ടായിരിക്കുന്നതല്ല . 


9. ചട്ടങ്ങൾ ഉണ്ടാ ക്കു ന്ന തി നുള്ള അധികാരം. - (1 ) സർക്കാ രി ന് , ഗസറ്റ് 
വിജ്ഞാപനം വഴി, ഈ ഓർഡിനൻസിന്റെ ഉദ്ദേശ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി 
ചട്ടങ്ങൾഉണ്ടാക്കാവുന്നതാണ്. 


29 


( 2) ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കിയ ഓരോ ചട്ടവും അതുണ്ടാക്കിയ 
തിനുശേഷം, കഴിയുന്നത്ര വേഗം, നിയമസഭ സമ്മേളനത്തിൽ ആയിരിക്കുമ്പോൾ 
അതിന്റെ മുമ്പാകെ, അത് ഒരു സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ട് സമ്മേളനങ്ങളി 
ലോപെടാവുന്ന, ആകെ പതിനാല് ദിവസകാലത്തേക്ക് വയ്ക്കേണ്ടതും, അപ്രകാരം അത് 
ഏത് സമ്മേള ന ത്തിൽ വയ്ക്കു ന്നുവോ ആ സമ്മേളനമോ തൊട്ടടുത്തു വരുന്ന 
സമ്മേ ള നമോ അ വ സാ നിക്കു ന്ന തിനു മുമ്പ് നിയ മ സഭ പ്രസ്തുത ചട്ടത്തിൽ 
എന്തെങ്കിലും രൂപഭേദം വരുത്തുകയോ അല്ലെങ്കിൽ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് 
തീരു മാ നിക്കു കയോ ചെയ്യുന്നപക്ഷം, ആ ചട്ടത്തിന് അതി നു ശേ ഷം , അതതു 
സംഗതി പോലെ, അങ്ങനെ രൂപ ഭേദം വരുത്തിയ രൂപത്തിൽ മാത്രം പ്രാബല്യ 
മുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ യാതൊരു പ്രാബല്യവും ഇല്ലാതിരിക്കുകയോ 
ചെയ്യു ന്നതും ആകുന്നു ; എന്നിരു ന്നാലും, അ ങ്ങ നെ യുള്ള ഏതെങ്കിലും 
രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ ചട്ടപ്രകാരം മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും 
സംഗതിയുടെ സാധുതയ്ക്ക് ഭംഗം വരാത്ത വിധത്തിലായിരിക്കേണ്ടതാണ്. 


പട്ടിക 


[4(1) വകുപ്പ് കാണുക) 


കമ 
നമ്പർ 


ടിക്കറ്റ് നിരക്ക് 
പ്രകാരമുള്ള സ്ലാബ് 


സെസ്സ്തുക 
- (രൂപയിൽ) 


(2) 


ഇല്ല 
ഒന്ന് 


രണ്ട് 


14 രൂപ വരെ 
15 രൂപ മുതൽ 24 രൂപ വരെ 
25 രൂപ മുതൽ 49 രൂപ വരെ 
50 രൂപ മുതൽ 74 രൂപ വരെ 
75 രൂപ മുതൽ 99 രൂപ വരെ 
100 രൂപയും അതിനു മുകളിലും 


മൂന്ന് 


നാല് 


പത്ത് 


പി . സദാശിവം, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


കെ . എസ്. മധുസൂദനൻ, 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


30 


